Kerala Gazette No. 25 dated 19th June 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ . എസ്.) 

( 1) 


നമ്പർ എഫ് - 5769 / 2018. 


2018 ഏപ്രിൽ 7 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന. ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2 -2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ, നെടുവത്തൂർ വില്ലേജിൽ അസുമാ വിലാസം ശ്രീമതി നസീമബീവി സമർപ്പിച്ച് 

അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 7- 3-2018 - ലെ എഫ്- 392/18 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേരു 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേ ഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- (പസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
അപേക്ഷകന്റെ 

സർ / - 6 - 3 - 2010 - ലെ 

- പുനർ 

- പുനർ 
- പേരും 

വില്ലേജ് 

സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
മേൽവിലാസവും താലൂക്ക് ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

- ഒന്നിന് 
- (1) 

( 2 ) ( 3 ) ( 4 ) 

( 6 ) 

( 7 ) 
ശ്രീമതി കൊട്ടാരക്കര നെടുവത്തൂർ 577 / 4 

Wet Land Residential plot - 15, 000 
നസീമബീവി, ബ്ലോക്ക് 

- 10, 000 without road 
അസുമ വിലാസം, 

നമ്പർ 9 573 / 5 

access 
പടിഞ്ഞാറ്റക്കര, 
കൊട്ടാരക്കര 


നമ്പർ എഫ് - 5377 / 2018 . 


2018 ഏപ്രിൽ 28 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2-2013 -ാം തീയതിയിലെ എം.1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
( 3) കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ കുഴിവിള ബംഗ്ലാവിൽ വീട്ടിൽ നൗഷാദ് ഭാര്യ ഷാഹിന 

സമർപ്പിച്ച അപേക്ഷ . 
( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 1 - 3 - 2018, 19 - 4 - 2018 എന്നീ തീയതികളിലെ എഫ്1- 23934/ 17 -ാം നമ്പർ 

റിപ്പോർട്ട്. 


Gaz . No. 25/2018 /DTP CLR - Fair Value (Supplement). 


243 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേരു 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേ ഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


- പസ്ത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടു ക ളുടെ 
അടി സ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 

സർവെയ 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
അപേക്ഷകന്റെ 

സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
പേരും 

താലൂക്ക് വില്ലേജ് ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
മേൽവിലാസവും 

വിലയും 

- ഒന്നിന്) 


- ( 5 ) 


( 6 ) 


(7 ) 
2 , 000 


ഇളമാട് 


7 / 3 - 1 


Wet Land 


27 


ശ്രീമതി ഷാഹിന കൊട്ടാരക്കര 
കുഴിവിള 
ബംഗ്ലാവിൽ വീട്, 
ഇളമാട്, 
കൊട്ടാരക്കര 


Residential plot 
with Corp ./Mun ./ 
Pan . road access 


- (3) 


നമ്പർ എഫ് - 6663/ 2018 . 


2018 മേയ് 5 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2-2013 -ാം തീയതിയിലെ എം.1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
( 3 ) കൊട്ടാ ര ത ര താലൂ ക്കിൽ കുമ്മിൾ വില്ലേ ജിൽ ഗിരിജാ ഭവനിൽ ശീമ തി ക ന ക മണി 

സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 21-3- 2018 - ലെ എഫ്1- 3884/17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരു ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താ ണ്. ടി റിപ്പോർട്ടു കളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 

സർ / | 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
അപേക്ഷകന്റെ 

സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
പേരും താലൂക്ക് 

വില്ലേജ് ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
മേൽവിലാസവും 

വിലയും 

(ആർ ഒന്നിന് 


322 / 15 - 2 


- 


Govt . Property 


15 , 000 


49 


ശ്രീമതി കനകമണി കൊട്ടാരക്കര കുമ്മിൾ 
ഗിരിജാ ഭവൻ, 
കുമ്മിൾ, 
കൊട്ടാരക്കര 


Residential plot 
with Corp ./Mun ./ 
Pan . road access 


244 


നമ്പർ എഫ് - 25274/ 2017. 


2018 ഏപ്രിൽ 13. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊട്ടാരക്കര താലൂക്കിൽ നില മേൽ വില്ലേജിൽ കൈതോട് മുറിയിൽ ചരു വിള പുത്തൻവീട്ടിൽ 

ബാലചന്ദ്രൻ ആചാര്യ , ഭാര്യ ഗീത എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
( 3) കൊട്ടാരക്കര തഹശീൽദാരുടെ 20 - 11- 2017 , 8 - 3 - 2018 എന്നീ തീയതികളിലെ എഫ്1 - 18378 / 17 -ാം നമ്പർ 

റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


| SI. 
No. 


Block 
No. 


Re - survey 

No. 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


- Sub 
Division 

No. 
( 4) 


( 6 ) 


(7 ) 


- (8 ) 


- ( 9 ) 


- (1) 
- 1 


(2) 
40 


(3) 
32 


(5) 
Nilamel GP 


3/2 


Kottarakkara 


Nilamel 


25,000 


Residential plot 

without 
vehicular access 


- (5 ) 


നമ്പർ എഫ് - 17887 /2017 . 


2018 ഏപ്രിൽ 21. 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) പുനലൂർ താലൂക്കിൽ കരവാളൂർ വില്ലേജിൽ ഷിബു നിവാസിൽ ശ്രീ . വിശ്വനാഥൻ പിള്ള, ടിയാൻ ഭാര്യ 

കമലമ്മ എന്നിവർ സമർപ്പിച്ച പരാതി. 
( 3 ) പുനലൂർ തഹ ശീൽദാരുടെ 20 - 7 - 2017, 23 - 3 - 2018 എന്നീ തീയതിക ളിലെ ബി3 - 817 / 17 -ാം നമ്പർ 

റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . - 


Sl. 
No . 


Block 
No. 


Re - survey 

No. 


Taluk 


Village 


Fair Value 
per Are 


Classification 


Sub 

Local 
Division 

Body 
No. 

(4) (5) 
2 A 1 Karavaloor GP 


| (6 ) 


( 7 ) 


( 8 ) 


( 9 ) 


- (1) 
- 1 


(2 ) 
.. 


(3) 
154 


Punalur 


Karavaloor 


Wet land 


6 , 750 


152 


17- 1 


Karavaloor GP 


Punalur 


Karavaloor 


Residential plot 
with Corp ./ Mun ./ 
Pan . road access 


23 , 250 


152 


8 - 2 


Karavaloor GP 


Punalur 


Karavaloor 


Residential plot 
with Corp ./Mun ./ 
Pan . road access 


23 ,250 


245 


നമ്പർ എഫ് - 10109 / 2018. 


2018 മേയ് 5, 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 


സെക്ഷൻ 28എ 


( Fixation of fair value of land ) ചട്ടം 3 (7 ), ചട്ടം ( 4). 


(2) കൊല്ലം താലൂക്കിൽ മീനാട് വില്ലേജിൽ ചാത്തന്നൂർ, താഴം, ജിത്തു നി വാസിൽ ശ്രീ . ജിനു ഗോപൻ 

സമർപ്പിച്ച അപേക്ഷ . 


( 3) കൊല്ലം തഹശീൽദാരുടെ 3 - 5 - 2018 - ലെ ബി18 - 9599 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


- Sub 


Fair Value 


Local 


- St. 
No. 


Block 
No . 


Re- survey 

No. 


Village 


Classification 


Division 


Taluk 


per Are 


Body 


| No . 


- (1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


1 


30 


Chathannoor 


Kollam 


Meenad 


5,00 ,000 


Commercially 
important plot 


നമ്പർ എഫ് - 18036/ 2018 . 


2018 മേയ് 5 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( Fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 

(2 ) കൊട്ടാരക്കര താലൂക്കിൽ, കൊട്ടാരക്കര വില്ലേജിൽ സുരഭി നഗർ, താഴയിൽ വീട്ടിൽ ശ്രീമതി അന്നമ്മ 
- സമർപ്പിച്ച അപേക്ഷ . 


( 3) കൊട്ടാരക്കര തഹശീൽദാരുടെ 25 - 7 - 2018 - ലെ എഫ്- 124601/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Fair Value 


Local 


Sl. 
No. 


Block 
No. 


Re -survey 

No. 


- Sub 
Division 
- 


Village 


Taluk 


Classification 


per Are 


Body 


No. 


- (1) 


(2 ) 


(3) 


(4) 


(5) 


( ) 


(7) 


(8) 


- ( 9 ) 


- 1 


22 


| 195 


| 13 


Kottarakkara 


Kottarakkara 


Kottarakkara 


Residential plot 
with Corp ./ Mun./ 
Pan . road access 


1, 50 ,000 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
- സബ് കളക്ടർ. 


246 


PATHANAMTHITTA DISTRICT 

പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ : ദിവാകരൻ നായർ, കെ ., അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ( ജില്ലാ കളക്ടർ ഇൻ ചാർജ്ജ്) ] 


നമ്പർ സി11- 159193 / 2018 . 

2018 ഏപ്രിൽ 28 . 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ 

റീ സർവ്വ നമ്പർ 359 / 28 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - ( 1) കടമ്പനാട് വില്ലേജിൽ തുവയൂർ തെക്ക് അനീഷ് ഭവനിൽ ശ്രീ . ശശിധരൻ സമർപ്പിച്ച അപേക്ഷ . 

( 2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 9- 2 - 2018 - ലെ സി3 - 8602/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവ്വ 
നമ്പർ 359 / 28 - ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്ററിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെടുത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ശശിധരൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം കടമ്പനാട് വില്ലേജിൽ 9951 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ശശിധരന്റെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 33 ,250 ന്യായവില നിശ്ചയിച്ച് “Residential 
plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവെ നമ്പർ 
359/ 28 - ൽപ്പെട്ട ഭൂമി "Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 33 ,250 
ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014/ റ്റി. ഡി . തീയതി 14 - 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No, C11 - 159193 / 2018. 


28th April 2018. 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 
District - Pathanamthitta . 


Taluk - Adoor. 


Village — Kadambanadu . 


| Sy . 
No . 


Re- Sy. 
Block 


Re- Sy. 
No . 


Sub Div. 

No. 


Panchayath/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- (1) 


(2) 


(3) 


(4 ) 


( 5) 


(6) 


( 7) 


(8) 


(9) 


- .. 


14 


359 


28 


Panchayath 


1 


Re. 1 


33, 250 


Residential plot 
with Panchayat 

road access 


Collectorate , 
Pathanamthitta . 


| ( Sd.) 
District Collector ( in -charge ). 


Gaz . No. 25/2018 /DTP CLR - Fair Value (Supplement). 


- 


247 


247 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ചാർജ്ജുള്ള ഡെപ്യൂട്ടി കളക്ടർ ( ജനറൽ) - ന്റെ നടപടിക്രമം 


- ( ഹാജർ : കെ . ദിവാകരൻ നായർ) 


നമ്പർ സി11 - 159194 / 2018 . 

2018 ഏപ്രിൽ 18. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14- ൽ 

റീ സർവ്വ നമ്പർ 509/ 1 -1, 509 / 1- 2- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) അടൂർ താലൂ ക്കിൽ കടമ്പനാട് വില്ലേ ജിൽ കാഞ്ഞിരം വിള പുത്തൻ വീട്ടിൽ ശ്രീ . ശശി ധ ര ൻ , 

ശ്രീമതി ലത എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

( 2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 12 -12 - 2017 - ലെ സി3- 465 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവ്വ 
നമ്പർ 509 / 1 - 1, 509 / 1 - 2 - ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . ശശിധരൻ, ശ്രീമതി ലത എന്നിവർ 
നൽകിയ അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

-- അപേക്ഷാസ്ഥലങ്ങളായ റീസർവ്വ 509 /1- 1 കടമ്പനാട് വില്ലേജിൽ 7874 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ശശിധരന്റെ 
കൈവശത്തിലും കരംതീരുവയിലും ഉള്ളതാണെന്നും റീസർവെ 509 / 1- 2 കടമ്പനാട് വില്ലേജിൽ 7875 -ാം നമ്പർ തണ്ടപ്പേര് 
പ്രകാരം ശ്രീമതി ലതയുടെ കൈവശത്തിലും കരംതീരുവയിലും ഉള്ളതാണെന്നും ടി വസ്തുക്കൾക്ക് ആർ ഒന്നിന് - 66, 500 
ന്യായവില നിശ്ചയിച്ച് “Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവ്വ നമ്പർ 
509 /1- ൽപ്പെട്ട ഭൂമി “ Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 66,500 
ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഈടാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No, C11 - 159194/ 2018 . 

| 18th April 2018. 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 
District Pathanamthitta . 


Taluk - Adoor. 


- Village - Kadambanadu . 


Sy. 
No . 


Re -Sy. 
Block 


Re-Sy. 
No. 


Sub Div. 

No . 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


| ( 7 ) 


- ( 8 ) 


( 9 ) 


- (1) 
- .. 


(2) 
14 


(3) 
509 


(4) 
1 


( 5) 
Panchayath 


( 6 ) 
.. 


| Re. 1 


66 , 500 


Residential plot 
with Panchayat 

road access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector ( in - charge) . 


248 


ERNAKULAM DISTRICT 

NOTIFICATION 


No. N -7073 /2017 . 

18th May 2018 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1950 , read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995. 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re- survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1) thereof: 


SCHEDULE 


District — Ernakulam . 


Taluk - Kochi. 


Village - Puthuvype . 


Sl. Sy. 
No. No 


Sub 
Div. 
No. 


Re - Survey Re - Survey Re- Survey 

Block No. Sub division 


Municipality / 
Panchayath 
Corporation 


Name 
of Local 

Body 


Name & 

No . of 
w ard 


Classi- Fair 
fication Value 
by use per Are 


(7 ) 


(8 ) 


(9 ) 


(10 ) 


(11 ) 


(1) (2) 
3275 1695 


(3) 
1 


(4) 
10 


(5 ) 
305 


(6 ) 
7 


Panchayat 


Elamkunn - Murukkum Resi- 3 ,00 ,000 
appuzha GP Padam Jetty dential 

plot with 
Panchayath 
Road access 


Office of the Revenue Divisional Officer , 
Fort Kochi. 


(Sd.) 
Revenue Divisional Officer (in - charge ). 


MALAPPURAM DISTRICT 


FORM C 


[ See Rule 5 (8) ] 


NOTIFICATION 


No. B5 -49523 /2016 . 

14th April 2018 . 
Whereas, it is expedient to publish a notification showing revised Value of Land as requested under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Malappuram District is hereby fixed as shown in schedule hereto : 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of 
Village and 
Survey Municipality 

uy 
Number with 
Sub Division No. 


Ward 
Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


- (1) 


(2 ) 


(3 ) 


(4 ) 


(5 ) 


(6 ) 


(7) 


(8 ) 


Malappuram 


am 


Kondotty 


60 ,000 


45 , 000 


Kuzhimanna 

131/ 1 / 2 


Residential 
plot without 
road access 


Office of the District Collector, 
Malappuram . 


( Sd .) 
District Collector. 


249 


FORM ‘ A ’ 


( See Rule 4 ) 


NOTIFICATION 


No. B /6589/2017 . 


18th April 2018 . 


WHEREAS, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995. 


Now , THEREFORE , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number in respect of the land situated in the Survey /Re- Survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11) thereof: 


SCHEDULE 


Taluk — Perinthalmanna. 


District - Malappuram . 
Village - Pulamanthole . 


Desom — Paloor. 


Sl. Sy. 
No. No 


Sub 
Div. 
No. 


Re- Survey Re- Survey Re- Survey Municipality / 
Block No. Sub Division Panchayath 

No. 


Name of 
Local Body 
Mun ./ Pan . 


Name & 
No . of 
ward 


Classi- Fair 
fication Value 
by use per Are 


(4 ) 


(5 ) 


(6 ) 


(9 ) 


( 10) 


( 11) 


(1 ) ( 2 ) 
... 76 


(3 ) 
6 


( 7) 
Panchayat 


(8 ) 
Pulamanthole 
Panchayat 


. 


Wet Land 


6,000 


Revenue Divisional Office , 
Perinthalmanna. 


(Sd .) 
Revenue Divisional Officer. 


250 


